         ** ശ്രീ കൃഷ്ണചരിതം  മണിപ്രവാളം **
            ~~~~~~~~~~~~~~~~~~~~~~~~~~~~~
                    അഞ്ചാം സർഗ്ഗം 
                   ------------------------
            ( വൃന്ദാവന  ലീലകൾ)
              --------------------------------
 
 കാലക്രമേണ മുസലായുധമാധവന്മാർ
 ബാലത്വമാകിന ദശാന്തമതിക്രമിച്ചു 
 ബാലാംഗനാജന മനോഹര ബാലലീലാ --
 ലോലാന്തരംഗരസകാലമലങ്കരിച്ചു .                  #1

 കാണ്ഡീരകാനുഗതരാകിന  രാമകൃഷ്ണൌ
 ഭബാണ്ഡീരകാഖ്യ വടവൃക്ഷതടം ഗമിച്ചാർ
 അന്യോന്യമമ്പൊടു കളിച്ചവരിപ്രകാരം 
 ജന്യം തുടങ്ങി ജഗതീപതി സേവകന്മാർ              #2

 തോൽക്കുന്നവൻ ബത ജയിച്ചവനെഗ്ഗളാന്തേ 
 പാർക്കാതെ കണ്ടുടനെടുത്തു നടക്കവേണം 
 ഇത്ഥം പരസ്പരമുറച്ചഥ ബാലകന്മാർ
 യുദ്ധം തുടങ്ങി വടവൃക്ഷതട പ്രദേശേ .                #3

 അപ്പോൾ പ്രലംബദനുജൻ പശുപാലവേഷം
 കെല്പോടു പൂണ്ടുടനണഞ്ഞു രണം തുടങ്ങി
 മുല്പാടു രാമനോടു തോററു ഗളാന്തരാളേ 
 ദർപ്പേണ രാമനെ വഹിച്ചു തിരിച്ചു വേഗാൽ .      #4

 ഭാരം പൊറാഞ്ഞു നിജവേഷമുടൻ ഗൃഹീത്വാ
 ദൂരത്തുയർന്നു ഗഗനേ ഗമനം തുടങ്ങി 
 സീരായുധൻ ഝടിതി മുഷ്ടികൾകൊണ്ടു കുത്തി --
 പ്പാരാതെ കണ്ടവനെയും ശമനന്നു നൽകി .              #5

 അക്കാലമപ്പശുകുലം ബഹുദൂരദൂരെ 
 ദിക്കും മറന്നഥ വിശന്നു തളർന്നു നിന്നു . 
 പുല്ലില്ല തത്ര, ജലമില്ല, മരങ്ങളില്ല, 
 വല്ലാത്ത വേദനയുമണഞ്ഞു വലഞ്ഞു പാരം .         #6

 നീളെത്തിരഞ്ഞു ഭഗവാനവിടേക്കു ചെന്നു 
 കാളാംബുജാളി കമനീയ കടാക്ഷശാലി  
 ചീളെന്നു വല്ലവജനങ്ങളുമത്രചെന്നു 
 കാളുന്ന വഹ്നി സമമാതപമെത്രഘോരം .                #7

 കഞ്ജായതാക്ഷനതുനേരമടുത്തുകണ്ടു
 മുഞ്ജാടവീപടലമമ്പൊടു ശീതശീതം 
 അക്കാട്ടിലാക്കി ബത ഗോക്കളെ വേഗമോടെ 
 തൽക്കാലമാശു  പിടിപെട്ടിതു കാട്ടുതീയും .          #8

 " അയ്യോ! മഹാഗ്നി പിടിപെട്ടു ദഹിച്ചുദേഹം 
 പൊയ്യല്ല കൃഷ്ണ! ശരണം ശരണം ത്വമേകൻ "
 ഏവം വിളിച്ചു കരയുന്ന ജനത്തെ നോക്കി --
 ദ്ദേവൻ മുകുന്ദനരുൾ ചെയ്തിതു മന്ദഹാസീ           #9

 " താപം വെടിഞ്ഞു നിജനേത്രമടച്ചുനില്പിൻ
 ഗോപാലരേ!" വിരവിലെന്നരുൾ ചെയ്തനേരം 
 ഗോപാലരക്ഷികളടച്ചു മിഴിക്കുമപ്പോ --
 ളാവന്ന തീയുമടവീതടവും ന ദൃഷ്ടം .                   #10

 മുഞ്ജാടവീപടവും ബത കാട്ടുതീയും 
 സഞ്ജാതമായൊരു ദൈത്യഭടൻെറ മായ  
 തന്മായയും  തദനു താനുമഹോ നശിച്ചു, 
 ദുർമ്മോഹമീശ്വരജനേഷു   ഫലിക്കുമോതാൻ .     #11

 പ്രാപിച്ചു ഗോപഗണഗോഗണയുക്തനാകും  
 ഗോപാലനാശു യമുനാ വിപിനാവകാശം 
 താപിഞ്ചവഞ്ചുള കദംബവനേ വസിച്ചു 
 താപം പെരുത്തസമയം ഗമയാഞ്ചകാര                    #12

 ഗോവർദ്ധനാചലഗുഹാസു മഹാനുഭാവൻ 
 ഗോവിന്ദനും  ബലനുമിഷ്ടജനങ്ങളോടെ 
 അംഭോദമാരി  ചൊരിയുന്നൊരു കാലമെല്ലാ --
 മിമ്പം കലർന്നഥ കഴിച്ചു സുഖിച്ചു വാണു .               #13

 വന്നൂ ശരത്സമയ , മംബുദമൊന്നകന്നൂ 
 നന്നായ്ത്തെളിഞ്ഞു ജല, മിന്ദുകരം പരന്നൂ 
 ഇന്ദീവരം കമലമെന്നിവ വന്നുപൊങ്ങീ 
 നന്ദിച്ചു നന്ദസുതവൃന്ദ മമന്ദമോദം .                            #14

 ചെന്നങ്ങു നന്ദസദനേ മദനാഭിരാമൻ 
 വന്ദിച്ചു നന്ദനുടെ പാദസരോജയുഗ്മം 
 ഇന്ദീവരാക്ഷികളിവൻെറ ഗുണങ്ങളെല്ലാ --
 മന്നന്നു കേട്ടു മദനാർത്തി മുഴുത്തു മേവി .          #15

 കാർകൊണ്ടെഴുന്ന  ഘനസന്തതികാന്തിവെല്ലും 
 വാർകുന്തളം, മിളിതചാരുമയൂര പിഞ്ഛം
 ആ കുഞ്ചിതാളകമരാളകടാക്ഷമോക്ഷം
 വൈകുണ്ഠഗാത്രമിദമെത്ര മനോഭിരാമം .               #16

 ശ്രീവാസചാരുതരമാം തിരുമാറിടത്തിൽ 
 ശ്രീവത്സകൌസ്തുഭമണീ വനമാലഹാരം 
 ആവീത പീതവസനാഞ്ചിത കാഞ്ചിജാലം 
 ശ്രീവാസുദേവനുടെ ദേഹമതീവരമ്യം .                   #17

 മാണിക്യകങ്കണകലാപ മലങ്കരിക്കും 
 പാണിദ്വയം, മുഖരനൂപുരപാദയുഗ്മം 
 വേണുസ്വനാദിമധുരം മധുവൈരിവേഷം
 കാണുന്ന കാമിനികൾ കാമവശം ഗമിക്കും .          #18

 വൈകുണ്ഠ ദേവനിഹ ഗോക്കളെ മേപ്പതിന്നായ് 
 പോകുന്നിതു ബഹു സങ്കടമംഗനാനാം .  
 കൃഷ്ണൻ വരുന്ന വഴിനോക്കി വസിക്കുമേററം 
  തൃഷ്‍ണാവശേന വിവശാ ദിവസാവസേന .            #19

 കർണ്ണാമൃതം മുരളിനാദരവങ്ങൾ കേൾപ്പാൻ 
 കർണ്ണം  കൊടുത്തവരുമൊക്കെ മറന്നിരിക്കും 
 വർണ്ണിക്കു മച്ചുതഗുണങ്ങ ളംഗനതാപാ --
  ലർണ്ണോജ നേർമിഴിക ളിങ്ങനെ തത്ര വാണൂ .        #20

 ഗോപീജനങ്ങളൊരു നാളനുരാഗയോഗാൽ
 ' ഗോപാലസുന്ദരനിവൻ വരനായ് വരേണം'
  ഏവം നിതാന്തമകതാരിലുറച്ചു ഭക്ത്യാ 
 ഭാവം തെളിഞ്ഞു യമുനാപുളിനം ഗമിച്ചാർ .           #21

 ഉണ്ടാക്കി തത്ര മണൽക്കൊണ്ടു മനോഭിരാമം 
 തണ്ടാർശരാന്തകകുടുംബിനി തൻെറ രൂപം 
 കൊണ്ടന്നു പുഷ്പജലഗന്ധനിവേദ്യമെല്ലാം    
 വേണ്ടും വിധം വിവിധമർച്ചനയും തുടങ്ങി .           #22

 കീർത്ത്യാ വിളങ്ങിന മുകുന്ദപദാരവിന്ദം 
 മൂർത്ത്യാ വണങ്ങി വചസാ മനസാ ച സാകം  
 കാർത്ത്യായനീചരണസേവനമാചരിച്ചാ --
 രാർത്ത്യാദി ശാന്തിവരുവാൻ വരവാണിമാരും .     #23

 ഏവം വൃതങ്ങളൊരു മാസമുടൻ കഴിഞ്ഞു 
 ദേവീപ്രസാദവു മവർക്കുു ലഭിച്ചിതപ്പോൾ  
 കർമ്മാവസാനദിവസേ സരസം കുളിപ്പാൻ 
 നൈർമ്മല്യമുള്ള  യമുനാംഭസി ചെന്നിറങ്ങി .       #24

 വസ്ത്രങ്ങളങ്ങു തടസീമനി വെച്ചുവേഗാ --
 ലസ്ത്രീജനം സലിലകേളി തുടർന്നനേരം 
 തത്രാ ഗമിച്ചു വസുദേവകുമാരനപ്പോൾ
 വസ്ത്രം ഹരിച്ചരശുപാദപമേറി നിന്നാൻ .               #25

 ചൊൽക്കൊണ്ട വേണുമധുരധ്വനി കേട്ടു  ദാരം 
 നോക്കുംവിധൌ കമലനേത്രനെയങ്ങുകണ്ടാർ 
 ലജ്ജിച്ചുനിന്നു  പുനരിന്ദുമുഖീസമൂഹം 
 ' മജ്ജീവനാഥനിവ ' നെന്നു മദം  വഹിച്ചു .               #26

 ' വസ്ത്രം ഹരേ ! തരിക ' യെന്നവർ ചൊന്നനേരം 
 "  വസ്ത്രം തരാമിവിടെ വന്നു കരങ്ങൾ കൂപ്പി
 വന്ദിച്ചുനിന്നു ബത മന്ദമിരന്നുതാകി "  
 ലെന്നംബുജാക്ഷനരുൾചെയ്തിതു  മന്ദഹാസീ .         #27

 നാണിച്ചു നാഥനുടെ മുമ്പിലണഞ്ഞുനിന്നാ --
 രേണാങ്കബിംബമുഖിമാരഥ പാണികൂപ്പി 
 അന്നേരമാശുവസനങ്ങൾ കൊടുത്തു കൃഷ്ണൻ
 മന്ദസ്മിതാർദ്രവദനൻ പുനരേവമൂചേ .                        #28

'' കാമിച്ച വസ്തു കനിവോടു വരുത്തുവൻ ഞാൻ, 
 പ്രേമത്തിനിങ്ങു കുറവില്ല കൃശാംഗിമാരേ !
 കാളിന്ദി തൻ  പുളിനമുണ്ടിഹ, വെൺനിലാവു
 മേളിച്ച രാത്രികളുമുണ്ടിനി വേണ്ടുവോളം .               #29

 ഗോവിന്ദവാഗമൃതമിങ്ങനെ കേട്ടനേര --
 മാനന്ദവാരിധിയിലംഗനമാർ പതിച്ചു 
 മന്ദം നടന്നുനിജമന്ദിരമാഗമിച്ചു 
 നന്ദാത്മജോ:പി തരസാ ഭവനം പ്രപേദേ .                   #30

 പിന്നെക്കദാചിദതി  ദൂരവനപ്രദേശേ 
 തന്നോടു കൂടി നടകൊണ്ടു കിശോരകന്മാർ
 അന്നം ഭുജിപ്പതിനഹോ ലഭിയാഞ്ഞു പാരം 
 ഖിന്നത്വമാർന്നു തളരുന്നതറിഞ്ഞു കൃഷ്ണൻ .             #31

 '' യാഗം തുടങ്ങീ മരുവീടിന വിപ്രഗേഹേ 
  വേഗേന ചെന്നുടനിരന്നു ഭുജിച്ചുകൊൾവിൻ "
  എന്നുള്ള  നന്ദസുതശാസന കേട്ടു തുഷ്ട്യാ 
  ചെന്നങ്ങിരന്നിതു വിശന്നു കുമാരകന്മാർ .             #32

  ഇല്ലത്തിരിക്കു മവനീ സുത  'രന്നമൊട്ടു --
 മി' ല്ലെന്നു ചൊല്ലി വിരവോടു തിരിച്ചയച്ചാർ
 ക്ഷിപ്രം തദാ ഹരിഗിരാ പുനരർഭകന്മാർ
 വിപ്രാംഗനാജന മുപേത്യ കനിഞ്ഞിരന്നാർ .              #33

 അന്നേരമദ്ദ്വിജവരാംഗന മാരുദാര --
 മന്നാഘൃതം ദധി ഗുളം മധുരോപദംശം
 ഇത്യാദി വസ്തു സകലം ബഹു സംഭരിച്ചു 
 ഭക്ത്യാ നടുന്നിതു മുകുന്ദവിലോകനാർത്ഥം             #34

 ' നില്പിൻ, കൊടുക്കരുതു  ഭോജന ' മെന്നു കോപാൽ
 കല്പിച്ചതൻപതിവചസ്സു നിരാകരിച്ചു 
 ഉല്പന്നഭക്തിസമമച്യുത പാദമൂലേ 
 തൽപത്നിമാരതുകൊടുത്തു വണങ്ങി നിന്നാർ .       #35

 അന്നേർരമങ്ങു  നിജഭർത്തൃവിരോധശക്ത്യാ 
 നിന്നീടിനാളൊരുകുലാംഗന  ദൂരദേശേ 
 ആഹന്ത ! വിസ്മയമിതങ്ങവൾ താനുമപ്പോൾ 
  ദേഹം ത്യജിച്ചു മധുസൂദനനോടുചേർന്നാൾ .             #36

  തൽക്കാലമാശു യജമാനമഹീസുരന്മാർ --
  ക്കുൾക്കാമ്പിലമ്പൊടു സുബോധവുമുത്ഭവിച്ചു . 
  സ്ത്രീകൾക്കുമാരണവരർക്കുമനുഗ്രഹത്തെ 
  നൽകിസ്സുഖേന പുരിപുക്കിതു  ചക്രപാണി .                #37

  അത്രാന്തരേ നിപുണനാകിയ നന്ദഗോപൻ
  വൃത്രാരിയാഗവിധി ചെയ്‍വതിനും തുടർന്നാൻ 
 തത്രാഗമിച്ചു ഭഗവാനരുൾചെയ്തു മന്ദം --
 " സത്രം തുടങ്ങുവതിനെന്തൊരു ബന്ധമിപ്പോൾ '' .         #38

 നന്ദൻ പറഞ്ഞിതു '' നമുക്കു സുഖങ്ങളെല്ലാ --
 മിന്ദ്രൻെറ ചാരുകൃപകൊണ്ടു വരുന്നു പുത്രാ ! 
 അന്നന്നു വൃഷ്ടിയുമശേഷമഹീതലത്തി --
 ലിന്നുള്ള പുഷ്ടിയുമവൻെറ വിഭാവമല്ലോ .".                     #39

 " ഗോക്കൾക്കു നല്ല തൃണവും ജലവും ലഭിപ്പാ --
 നോർക്കും വിധൌ ഹരി നമുക്കു വിശിഷ്ടദൈവം 
  തൽക്കാരണേന കനിവോടു മഹേന്ദ്രയാഗം 
 നീക്കം വരാതിഹ തുടർന്നിതുടൻ കുമാരാ !"                  #40

 അംഭോജനേത്രനരുൾ ചെയ്തിതു സാവധാനം 
 " ജംഭാരിയല്ല ജനകാ ! ജനപുഷ്ടിഹേതു
  സംഭാവനീയമൊരദൃഷ്ടമതിന്നു മൂലം 
 ദംഭോളിപാണിയുമതിന്നനുകൂലനല്ലോ.".                       #41

 " ഗോവർദ്ധനം ഗിരി നമുക്കു വിശിഷ്ടദൈവം 
 ഗോവൃദ്ധികാരണമിതെന്നു ധരിക്ക താതാ !
 ചിന്തിങ്കിലന്തണരശേഷജഗൽപ്രമോദം 
 സന്ധിപ്പതിന്നു സതതം പരമാർത്ഥഹേതു. "                   #42

 " പുഷ്ടിക്കു ഹന്തഭുവി കാരണമാരണന്മാ --
 രഷ്ടിക്കു പാത്രമവരിഷ്ടിയവർക്കു വേണ്ടു 
 ഗോവർദ്ധനത്തിനുമശേഷമഹീസുരർക്കും  
 ഭാവപ്രിയായ യജനം തുടരേണമിപ്പോൾ ".                       #43

 എന്നുള്ള നന്ദസുതഭാരതി കേട്ടനേരം 
 നന്ദിച്ചു നന്ദകുലവൃന്ദമശേഷമപ്പോൾ
 വന്ദിച്ചു ഭൂമിധരഭൂമിസുരൌഘമെല്ലാം
 മന്ദേതരം  മഹിതമാം മഖവവും തുടങ്ങി .                        #44

 ഗോവർദ്ധനാകൃതി ചമഞ്ഞു മഖം ഭുജിച്ചു 
 ഗോവിന്ദനിന്ദ്രനുടെ ഹുംകൃതി പോക്കുവാനായ് 
 ആവർദ്ധിതാതിരുചി  സുന്ദരനിന്ദ്രനായി --
 ബ്‍ഭാവിച്ച വസ്തു ഗിരിവിപ്രരിലാവഹിച്ചു .                     #45

 വൃത്രാരിതൻ മനസി കോപമുടൻ ജ്വലിച്ചു 
 നേത്രങ്ങളായിരവുമാശുതരം കലങ്ങീ
' മാത്രാധികം മഴ ചൊരിഞ്ഞു മഖം മുടക്കി --
 ദ്ധാത്രീതലം ജലധിയാക്കുവ ' നെന്നുറച്ചു .                    #46

 കർഷം മുഴുത്തു കരളിൽ പ്രളയാന്തകാലേ 
 വർഷത്തിനുള്ള ജലദങ്ങളെയും വരുത്തി
 വർഷം തുടങ്ങി ദൃഢമങ്ങിടിയും മുഴങ്ങി 
 ഹർഷം കലർന്നു ബത ! മൈലുകൾ നൃത്തമാടീ .       #47

 ആലിപ്പഴം പൊഴിയുമാറതി വൃഷ്ടിഘോഷം
 മേലിൽപ്പരന്നു ചൊരിയുന്ന ദശാന്തരാളേ 
 കാലിക്കുലം കലുഷധാര പൊറാഞ്ഞു മണ്ടി --
 പ്പാാലിക്കുമച്യുതപദേ പരിതോ നിറഞ്ഞു .                   #48

 ഗോവിന്ദനപ്പൊ ഴുതു ഗോകുലപാലനാർത്ഥം 
 ഗോവർദ്ധനംഗിരി പറിച്ചുകരേ ധരിച്ചാൻ 
 ഉച്ചൈരുയർത്തിയുടനേ കുടയായ് പിടിച്ചാ --
 നച്ചാരുമൂർത്തി ജഗദാർത്തിഹരസ്വരൂപി .                 #49

 ‍ഗോപാലഗോപികളശേഷമതിപ്രമോദാൽ 
 ഗോപാലബാലനെ വണങ്ങി വസിച്ചിതപ്പോൾ
 വാമേകരേ ഗിരിധരിച്ചു വലങ്കരേണ 
 ശ്രീമാൻ ക്രമേണ പശുലാളനമാശു ചെയ്താൻ .             #50

  സപ്താഹമിങ്ങനെ മഹാദ്രി വഹിച്ചു നിന്നാൻ
  ദൃപ്താരി  ദർപ്പഹരനാകിയ സർപ്പശായി 
 ദർപ്പം ശമിച്ചു പുരുഹൂതനുമുള്ളിലപ്പോ --
 ളുൽപ്പന്നമോദജലധാര നിരാകരിച്ചു .                         #51

 ശൈലം ത്യജിച്ചു മധുസൂദനനാത്മഗേഹേ 
 ലീലാവിലാസ  സരസം മരുവും ദശായാം 
 ശൈലാരിതാനുമമരാംഗനമാരുമെല്ലാം
 നീലാംബരാനുജനെ വന്നു വണങ്ങി നിന്നാർ .         #52 

 അന്നേരമസ്സുരഭിവന്നു മുകുന്ദനെത്താൻ 
 മന്ദം പയോഭിരഭിഷേകവുമാചരിച്ചു 
 ഗോവിന്ദനെന്നു പുനരന്നു തുടങ്ങിനാമം 
 നാവിന്നലങ്കരണമായി മഹാജനാനാം                          #53

 ഐരാവതം കനകകുംഭശതേ നിറച്ച --
 ങ്ങാരോമലംബരനദീസലിലം വിശുദ്ധം 
 നാരായണൻ മുടിയിലങ്ങു ചൊരിഞ്ഞിതപ്പോ --
 ളീരേഴുലോകമതി ഭൂരിതരം വിളങ്ങി .                          #54

 ഏവം പ്രകാരമതിമാനുഷമാം ചരിത്രം 
 ദേവാധിരാജഗണപൂജിതമാം പവിത്രം .
 നന്ദാദിവൃന്ദമഥ തത്ര മുകുന്ദതത്ത്വം 
 നന്നായ് ഗ്രഹിച്ചതു മറച്ചു സുഖിച്ചുവാണു .                   #55

 അന്നാളിലാശു യമുനാസലിലേ കുളിക്കും 
 നന്ദൻമുദാവരുണ പൂരുഷനീതനായി 
 ചെന്നച്ചതുർഭുജനഗാധതലേ  തദാനീം 
 നന്ദിച്ചുടൻ ജനകനെബ്ബതകൊണ്ടുപോന്നു .                  #56

 ഗോപാംഗനാജന മനോരഥ പൂരണാർത്ഥം 
 ഗോപാലബാലനൊരുനാൾ ദിവസാവസാനേ 
 ചന്ദ്രപ്രഭാവിശദമാം യമുനാവനാന്തേ 
 ചെന്നങ്ങു നിന്നു കളവേണുരവം മുഴക്കി .                   #57

 ആകർണ്ണ്യ ചാരുമുരളീനിനദം മനോജ്ഞം 
 മാകന്ദ ബാണശരമേററിതു ഗോപിമാരും 
 ഗേഹം ധനം ജനമിതൊക്കെ വെടിഞ്ഞു വേഗാൽ
 മോഹംകലർന്നു യമുനാതടമാഗമിച്ചാർ .                     #58

 ഒട്ടേടമാഭരണഭാരമണിഞ്ഞൊരുത്തി 
  പെട്ടെന്നു ഭൂഷണമിളച്ചഥ മറെറാരുത്തി 
  പട്ടും മുലപ്പടവുമെന്നിവ മാർഗ്ഗമദ്ധ്യേ --
  യിട്ടും കളഞ്ഞു നടകൊണ്ടിതു കാപിനാരി.               #59

  ഭർത്താക്കളേയുമഥ പുത്രരെയും തദാനീ --
  മൊർത്തീല വല്ലവവധൂജനമല്ലലോടേ 
  കൂർത്തുള്ള മാരശരമേററുഴലുന്ന നേരം 
  പാർത്തീടുമോ കിമപി കാമിനി കാണിനേരം .             #60

  കാടും മഹാഗിരിതടങ്ങളഗാധതോയം 
  തോടും കടന്നു രമണാന്തികമന്തിനേരം 
  ഒാടുന്ന മല്ലമിഴിമാരുടെ  പുണ്യവൃത്തം 
  പാടുന്നു കിന്നരവധൂജനമിന്നുപോലും .                        #61 

  ഉൽക്കണ്ഠയാലരികിൽവന്നനതാംഗിമാരെ 
  തൃക്കണ്ണുകൊണ്ടു കടൽ വർണ്ണനനുഗ്രഹിച്ചു 
  മൈക്കണ്ണിമാരുടെ മനസ്സറിവാനൊരല്പം
  സൽക്കർമ്മസാഹസമിതെന്നരുൾചെയ്തുദേവൻ .        #62

 '' ഇല്ലങ്ങളും ധനവുമാശുവെടിഞ്ഞിദാനീം 
  മല്ലാക്ഷിമാരിവിടെവന്നതു യോഗ്യമായോ ?
  കല്യാണിമാർക്കു നിജവല്ലഭനേകനല്ലോ
  നല്ലോരു ദൈവത, മതെന്തു വിചാരിയാഞ്ഞു ? ".          #63

  " സ്വാതന്ത്ര്യമെന്നതു കുലാംഗനമാർക്കയോഗ്യം
  ചേതസ്സിലന്യപുരുഷാഗ്രഹവും തഥൈവ
  യാതൊന്നുകൊണ്ടു പരലോകസുഖം ലഭിച്ചു 
  ചെയ്താലുമേകമതുതന്നെ നമുക്കു നല്ലൂ ".                       #64

 " തന്നേനടക്ക തരുണിക്കു വിധിച്ചതോതാൻ 
   പിന്നെദ്ദിനാന്തസമയേ പുനരൊട്ടുമാകാ 
 കാന്താരസഞ്ചരണമെന്നതതീവ കഷ്ടം 
 കാന്താജനങ്ങളറിയേണമശേഷമേവം. "                        #65

" എന്നാൽ ഗമിപ്പതിനു താമസമൊട്ടുമാകാ 
 ചെന്നാശുവല്ലഭജനത്തെ വണങ്ങിനില്പിൻ "
 എന്നുള്ള കൃഷ്ണവചനം ബതകേട്ടനേരം 
 ഖിന്നത്വമാർന്നിഹ പറഞ്ഞിതു ഗോപിമാരും .             #66

 " കാമാഭിരാമതനുവാം കരുണാപയോധേ "
 വാമാക്ഷരങ്ങളരുൾചെയ്തതു പോരുമിപ്പോൾ
 കാമാസ്രമാകിന കനൽപ്പുഴ തന്നിലയ്യോ  
 വാമാക്ഷിമാരിഹ പതിച്ചു ദഹിച്ചു ദേഹം ."                     #67

 " കഷ്ടം! ഹരേ! വിരഹസങ്കടമേററമിപ്പോ--
 ളിഷ്ടം പദാർത്ഥവുമനിഷ്ടമതാമശേഷം   
 പെട്ടെന്നു ചന്ദനവുമിന്ദുകരങ്ങൾപോലും
 തട്ടുന്ന ദിക്കുപൊളിയും, പൊളിയല്ലിതൊന്നും ."           #68

 വണ്ടിൻെറ ഝംകൃതികളിണ്ടലിനുള്ള മൂലം 
 തണ്ടാർമധുദ്രവകണങ്ങളണഞ്ഞുകൂടാ 
 കണ്ടാലുമത്ഭുതമിളങ്കയിലൊച്ചകേട്ടാ --
 ലുണ്ടാകുമൂനമതു ചൊല്ലുവതിന്നസാദ്ധ്യം .                    #69

 മന്ദാരകന്ദമകരന്ദസുഗന്ധമോടേ 
 മന്ദംവരും മലയമാരുതമേൽക്കുമപ്പോൾ
 കന്ദർപ്പസർപ്പവിഷവഹ്നിസമാജ്വലിക്കും 
 ചന്ദ്രാഭിരാമമുഖ ! പാലയനന്ദസൂനോ !                        #70

 ശൃംഗാരയോനിയുടെ കോമളരൂപലക്ഷ്മി --
 ശൃംഗാരഭംഗിയുടെ ഭംഗമുടൻ വരുത്തും
 അംഗപ്രകാശമുടയോരു ഭവാനിദാനീ --
 മംഗീകരിച്ചരുൾക വാഞ്ഛിതമംഗനാനാം .                 #71
തിയുവതിജനാനാം ദീനവാക്യങ്ങൾ കേട്ട --
 ങ്ങതിശയകരുണാവാനഞ്ജസാകഞ്ജനാഭൻ
 മതിതളിരിളകീടും ചാരുവാചാ  മനോജ്ഞാ 
 മതിമുഖികളുമായി ക്രീഡചെയ്‍വാൻ തുടർന്നാൻ .      #72

 ഭാസാ ചന്ദ്രാഭിരാമൻ മൃദുസകലകലാ --
       കേളിലാളിത്യശാലീ 
 വ്യാസശ്രീനാരദാദിദ്വിജമുനിജനതാ 
        സേവിതൻ  ദേവദേവൻ 
 ഹാസശ്രീ ഭാസമാനാനന സരസിരുഹൻ
        ദേവനാനന്ദ മൂർത്തി 
 രാസക്രീഡയ്ക്കൊരുമ്പെട്ടിതു രസിക --
        വധൂസങ്കുലൻ പങ്കജാക്ഷൻ .                                       #73

          **  അഞ്ചാം സർഗ്ഗം സമാപ്തം **
           ---------------------------------------------

